Reg . No. KL / TV (N )/12 


Covernment of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


19th June 1982 
Vol. XXVII] Trivandrum , Saturday, 

[ No. 450 
29th Jyaistha 1904 ( Saka ) 


T 2 . 


1961 - ലെ സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ററിലെ 6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
No. LA1-177/82. 

1982 മേയം 28 . 
താഴെ പറയുന്ന താലൂക്കിൽ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്ന് 

ഗവൺ 
മെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെപറയുന്ന വില്ലേജിൽ സർവ്വ പ്രവർ 
ത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന വില്ലേജു 
കളിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ , 
ചെയ്യുന്നതാണെന്നും 1961- ലെ കേരള സർവ്വയും 

അതിർത്തിയും സം ബ 
ന്ധിച്ച ആക്ററിലെ 6 (1 ) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
താഴെ പറയുന്നഭൂമികളുടെ ഉളളിലോ അഥവാ അവയോട് ചേർ ന്നാ സമിതി 
ചെയ്യുന്നരജിസ്റ്റർ ചെയ്തഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന 
ഏതൊരാളെയും നേരിട്ടോ ഏജൻറ്മുഖേനയോ സ്ഥലത്ത 

ജോലി ചെയ്യുന്ന 
സർവ്വേയറുടെഅടുത്ത് ഹാജരാക്കുന്നതിനും, അതിരുകൾ കാണിച്ചുകൊടുക്കു 
ന്നതിനും , അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു് 
സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ 

ക്ഷണിച്ചു 
കൊളളുന്നു . 

പ്രസ്തുതആക്ററിലെ 6 (2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

പസ്തുത ആ ക ° ററിലെ 6 ( 3) -ാം വകുപ്പുപ്രകാരം രജിസ്ററർ ചെയ്ത 
എല്ലാ കൈവശക്കാരും : 

( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട 
33/2054 / V . 


താഴെ 


2 


ആവശ്യമു ണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുററിക്കാടുകളോ, വേലികളോ 
നിൽക്കുന്ന വിളകളോ, അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസ 
ത്തിനകംമുറിച്ചുകളയുകയോ, നീക്കം ചെയ്യുകയോ ചെയ്ത 

അതിരുകളോ 
മററു ലൈനുകളോ വെടിപ്പാക്കണമെന്നും, 

( ബി ) കൊടി പിടിക്കുന്നവരേയും, ചെയിൻമാൻമാരെയും നിയോഗിച്ച് 
അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും തൊഴിലാളികളെ 
ഏർപ്പെടുത്തണമെന്നും, 

( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മററു 
(പകാരത്തിൽ പ്രസ്തുത ആക്റേറാ അതുപകാരമുണ്ടാക്കിയിട്ടുളള 
ചട്ട 
ങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ്ക്ക 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപ്പറ ഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ ( പകാരമുളള 
ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുക 
യാണങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ടു ചെയ്യിക്കുന്നതും ആയതിന്റെ 
ചെലവ്ആക്ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽനിന്നും വസൂ ലാ ക്ക 
ന്നതുമാണ്. 

പട്ടിക് 
ജില്ല കൊല്ലം, 

താലൂക്ക്- കൊട്ടാരക്കര, 
വില്ലേജ് നെടുവത്തൂർ. 

(ഏകദേശ വിസ്തീർണ്ണം ചേർത്തിരിക്കുന്നു ) 
കമനമ്പർ 

സർവെ നമ്പർ 

വിസ്തീർണ്ണം 
ബ്ലോക്ക് നമ്പർ TV 

ഹെ . ആർ. 

സ്ക്വ . മീ . 
590 Part 

2 34 71 
2 

578 

0 " 40 47 
3 

570 ,, 

0 40 47 
ബ്ലോക്ക് നമ്പർ V 
590 Part 

1 65 92 

0 30 35 
577 

0 18 21 
578 

0 50 66 
8 

0 04 05 
9 

573 

0 , 0486 
ബ്ലോക്ക് നമ്പർ VI 
10 

517 Part 

0 ( 46 54 

0 .80 94 
12 

555 

101 :17 
13 

5802,, 

0 98 01 
14 

0 08 09 


511 
13 


3 


580 , 3 


3 


522 23 


518 , 


കൊല്ലം, 

ജി , ചെല്ലമ്മ, 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ, എ .) , 

കെ . ഐ . പി . നമ്പർ 10 , കൊല്ലം. 
PRINTIOD AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982 . 


ച 


